Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


o 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2017 


Reg. No . KL / TV ( N )/ 634/2015 -17 


- 


- 
കGOVERNN 


രള 
സ 


സർക്കാ 


r 


VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 


തിരുവനന്തപുരം, 

ചൊവ്വ 


2017 സെപ്റ്റംബർ 26 
26th September 2017 

1193 കന്നി 10 
10th Kanni 1193 


നമ്പർ 


Vol. VI 


No. 


Thiruvananthapuram , 

Tuesday 


1939 ആശ്വിനം 4 
4th Aswina 1939 


PART III 
Notifications by Heads of Department 
Animal Husbandry Department 


പുനർലേലം/ ക്വട്ടേഷൻ പരസ്യം 


നമ്പർ ബി -389 / 2013 . 

2017 സെപ്റ്റംബർ 7. 
കുട പ നക്കുന്ന്, മൃഗ സം രക്ഷണ പരീശീലനകേന്ദ്രം 
ക്യാമ്പസിൽ പുതിയതായി പണികഴിപ്പിക്കാൻ പോകുന്ന 
ബഹുനില കെട്ടിടത്തിന്റെ നിർമ്മാണ പരിതിയിൽ വരുന്ന 
ഉപയോഗശൂന്യമായ പഴയ ക്വാർട്ടേഴ്സ് ( കെട്ടിടം നമ്പർ 6/ 717) 
പൊളിച്ചു മാറ്റി കൊണ്ടുപോകുന്നതിന് 2017 ആഗസ്റ്റ് മാസം 
30 -ാം തീയതി പകൽ 11 മണിയ് ക്ക് മൃഗ സം രക്ഷണ 
പരീശീലനകേന്ദ്രം പ്രിൻസിപ്പൽ ടൈയിനിംഗ് ഓഫീസറുടെ 
സാന്നിദ്ധ്യത്തിൽ ഈ ഓഫിസിൽ വച്ച് പരസ്യമായി ലേലം 
ചെയ്യുകയുണ്ടായി. എന്നാൽ മത്സര ലേലംവിളി ഉണ്ടാകാത്ത 
സാഹചര്യത്തിലും ക്വട്ടേഷനുകൾ ലഭിക്കാതിരുന്നതിനാലും ടി 
ലേല നടപ ടി കൾ റദ്ദാ ക്കു ക യു ണ്ടാ യി . ആ യ തി നാൽ 
4 - 10 - 2017 -ാം തീയതി പകൽ 11 മണിയ്ക്ക് ആയത് പുനർ ലേലം 
നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. ടി ലേലത്തിൽ പങ്കെടുക്കാൻ 
ആഗ്രഹിക്കുന്നവർ - 4, 100 നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതും 
ലേലത്തിന് മുമ്പ് അതായത് 4 - 10 - 2017 രാവിലെ 10. 30 - ന് മുമ്പ് 
താല്പര്യമുള്ളവർക്ക് ക്വട്ടേഷൻ സമർപ്പിക്കാവുന്നതുമാണ്. 
ക്വട്ടേഷനോടൊപ്പം - 4,100 ഓഫീസിൽ അടച്ച രസീത് ഉള്ളടക്കം 
ചെയ്തിരിക്കേണ്ടതാണ്. രാവിലെ 10.30 - ന് മുമ്പ് ലേലത്തിൽ 
പങ്കെടുക്കേണ്ടവർ പേര് രജിസ്റ്റർ ചെയ്ത് നിരതദ്രവ്യം ഓഫീസിൽ 
അടക്കേണ്ടതാണ്. ലേലം നടന്നതിനുശേഷം ലഭിച്ചിട്ടുള്ള 


ക്വട്ടേഷനുകൾ തുറന്നു പരിശോധിക്കുന്നതും ഏറ്റവും ഉയർന്ന 
തുകയ്ക്കുള്ളക്വട്ടേഷനോ കൂടുതൽ തുക ലേലംകൊണ്ട് 
വ്യക്തിക്കോ താല്ക്കാലികമായി ലേലം സ്ഥിരപ്പെടുത്തുന്നതായി 
രിക്കും. കൂടുതൽ തുകയ്ക്ക് ക്വട്ടേഷൻ നൽകിയ വ്യക്തി/ 
ലേലംകൊണ്ട് വ്യക്തി അപ്പോൾ തന്നെ ലേലത്തുക/ ക്വട്ടേഷൻ 
തുകയും സർക്കാർ നിബന്ധ ന പ്രകാരമുള്ള നികുതിയും 

കെട്ടി വയ്ക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ നിരതദ്രവ്യം അപ്പോൾ 
തന്നെ മടക്കി നൽകുന്നതാണ്. ലേലം മേൽ ഓഫീസിൽ 
നിന്നുള്ള അംഗീകാരത്തിനു വിധേയമായി ലേലം സ്ഥിരപ്പെടു 
ത്തുന്നതായി ഈ ഓഫീസിൽ നിന്നും അറിയിപ്പ് ലഭിച്ച് 5 
ദിവസത്തിനകം ലേലം കൊണ്ടയാളുടെ ക്വട്ടേഷൻ നൽകിയ 
ആളുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ കെട്ടിടം പൊളിച്ചു നീക്കം 
ചെയ്യേണ്ടതുമാ ണ്. ഈ ലേലത്തിന് നിലവിലുള്ള എല്ലാ 
സർക്കാർ നിബന്ധനകളും നികുതിയും ബാധകമാണ്. ടി 
കെട്ടിടം എല്ലാ പ്രവർത്തി ദിവസവും രാവിലെ 10 മണി മുതൽ 
വൈകുന്നേരം 3 മണി വരെ തുറന്ന് പരിശോധിക്കുന്നതിന് 
ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. 

ലേലത്തെ സംബന്ധിച്ച എല്ലാതീർപ്പുകളും പ്രിൻസിപ്പൽ 
ട്രെയിനിംഗ് ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. ലേലം 
സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ ഓഫീസിൽ നിന്നും 
നേരിട്ടറിയാവുന്നതാണ്. 
മൃഗസംരക്ഷണ പരീശീലനകേന്ദ്രം, 
കുടപ്പനക്കുന്ന്. പ്രിൻസിപ്പൽ ടെയിംനിംഗ് ഓഫീസർ. 


Gaz . No. 38 /2017 /DTP (Animal Husbandry ). 


25 


